Regn . No . KERBIL /2012 / 45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL / TV ( N )/ 634/ 2012- 14 


.. 


. 


GOVERN 
• 
R 


ം 
കർക്ക 


ാർ 


ഉള്ള സർക് 


INMENT OF 


് 


KERALA 


ക 


tl cf Kk delv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 18 
18th February 2014 

1189 കുംഭം 6 
6th Kumbham 1189 

1935 മാഘം 29 
29th Magha 1935 


No. } 7 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Animal Husbandry Department 


ലേലിക്വട്ടേഷൻ പരസ്യം 


മേലാദായം എടുക്കുന്നതിനുള്ള കാലാവധി ക്രമനമ്പർ 1- ന് 
31-12 - 2014 വരെ, മറ്റുള്ളവയ്ക്ക് 31- 7 -2014 വരെ. 


നമ്പർ ബി - 51/ 2014. 


2014 ജനുവരി 15. 


- വിതുര ജേഴ് സിഫാം കോമ്പൗണ്ടിനകത്തുള്ള 
താഴെപ്പറയുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്ന് ലേലതീയതി മുതൽ 
താഴെ സൂചിപ്പിച്ചിരിക്കുന്ന തീയതി വരെ മേലാദായം 
എടുക്കുന്നതിനുള്ള അവകാശം 2014 ഫെബ്രുവരി 24 -ാം തീയതി 
പകൽ 12 മണിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരത്തിന് 
വിധേയമായി ഈ ഓഫീസിൽ വച്ച് പരസ്യമായി ലേല 
ക്വട്ടേഷൻ വ്യവസ്ഥയിൽ വിൽക്കുന്നതാണ്. 


കമ 


ഫലവൃക്ഷത്തിന്റെ 

പേര് 


ഉദ്ദേശ 
എണ്ണം 


നിരത് 
ദ വ്യ 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ സൂചന 
പ്രകാരം നിരതദ്രവ്യം അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 
ക്വട്ടേഷനുകൾക്കും നിരതദ്രവ്യം ബാധകമാണ്. 
മുദവയ്ക്കാത്തതും നിരതദ്രവ്യം അടയ്ക്കാത്തതുമായ 
ക്വട്ടേഷനുകൾ നിരസിക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർക്കും ക്വട്ടേഷൻ നൽകാവുന്നതാണ്. 
പരസ്യലേലത്തിന് ശേഷം ക്വട്ടേഷനുകൾ തുറക്കുന്നതും ലേല 
ക്വട്ടേഷനുകളിലെ ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേ / ക്വട്ടേഷൻ താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ടിയാൻ അപ്പോൾതന്നെ ലേലം/ക്വട്ടേഷൻ 
തുകയുടെമൂന്നിലൊന്ന് ഭാഗവും സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി 
10 ശതമാനം തുകയും അടയ്ക്കേണ്ടതാണ്. ബാക്കി തുക 
നിയമാനുസൃത നികുതിയും ജില്ലാപഞ്ചായത്ത് ലേലം/ ക്വട്ടേഷൻ 
അംഗീകരിച്ച് കഴിഞ്ഞ് ഏഴു ദിവസത്തിനുള്ളിൽ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ഫലവൃക്ഷങ്ങൾക്ക് 
കേടുവരാതെയും മറ്റ് കക്ഷികൾക്ക് ഹാനികരമാകാതെയും 
മേലാദായം എടുത്തുകൊള്ളാമെന്ന് 50 - ന്റെ മുദ്രപത്രത്തിൽ 


നമ്പർ 


145 


2 ,500 


തെങ്ങ് 
കശുമാവ് 
മാവ് 


2 ,000 


പ്ലാവ് 


പേര 
നെല്ലി 
ശീമപ്ലാവ് 


KERALA GAZETTE 


[PART III 


സത്യവാങ്മൂലം നൽകിയതിനു ശേഷമേ ആദായം 
എടുക്കുവാൻ പാടുള്ളൂ . മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേല 
നടപടികൾക്കുശേഷം മടക്കി നൽകുന്നതാണ്. ക്വട്ടേഷനുകൾ 

ഡെപ്യൂട്ടി ഡയറക്ടർ, ജഴ്സിഫാം, വിതുര, മരുതാമല പി. ഒ . 
എന്ന വിലാസത്തിൽ അയയ്ക്കുക. കവറിനുപുറത്ത് ഫലവൃക്ഷ 
ത്തിന്റെ പേര്, ക്രമനമ്പർ എന്നിവ രേഖപ്പെടുത്തി മേലാദായം 
എടുക്കുന്നതിനുള്ള അവകാശം എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ലേല 
ദിവസം രാവിലെ 11.30 മണിവരെ ആയിരിക്കും. താമസിച്ചു 
ലഭിക്കുന്നതും അ പൂർണ്ണവുമായ ക്വട്ടേഷനുകൾ 
സ്വീകരിക്കുന്നതല്ല. 


സർക്കാർ ലേല / ക്വട്ടേഷനുകൾക്കുള്ള എല്ലാ 
- നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് പ്രവർത്തിദിനങ്ങളിൽ ഓഫീസുമായി 
ബന്ധപ്പെടാവുന്നതാണ്. ലേല ദിവസം പൊതു അവധിയായാൽ 
തൊട്ടടുത്ത ദിവസം നടത്തുന്നതാണ്. ലേലം/ ക്വട്ടേഷൻ തുക 
തൃപ്തികരമല്ലെങ്കിൽ നടപടികൾ മാറ്റിവയ്ക്കുന്നതിന് ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥന് അംഗീകാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ജേഴ്സിഫാം, 
വിതുര. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


